Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 
സ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 29 
29th June 2021 


വാല്യം 10 


നമ്പർ 


26 


Vol . X 


1196 മിഥുനം 15 
15th Mithunam 1196 
1943 ആഷാഢം 8 
8th Ashadha 1943 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4799 


Thiruvananthapuram Taluk 


( 3 ) 


പരസ്യം 

( 1 ) 
നമ്പർ ജി2-17604 2021 . 

2021 ജൂൺ 23 . 
തിരു വ ന ന്ത പുരം താലൂക്കിൽ മണക്കാട് വില്ലേജിൽ 
ടി . സി . 57 { 2765 , എസ് . റ്റി . ആർ , എ . - 98 , അഴിമുഖം ലൈൻ , 
തളിയൽ , കരമന പി . ഒ . , തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
ശശിധരൻ , കെ . എന്നയാൾ 7-2-2013 -ാം തീയതി മരണപ്പെട്ടതായും 
നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൻ പ്രദീപ് , എസ് . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ മണക്കാട് വില്ലേജാഫീസർ 
മുഖാന്തിരം 

നട ത്തി യതിൽ പരേ തന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


നമ്പർ ജി2-19214 2021 . 

2021 ജൂൺ 23 . 
തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന് വില്ലേജിൽ 
എം . എൻ . ഡബ്ല , എ -42 മര്യാനഗർ , കുടപ്പനക്കുന്ന് പി . ഒ . , 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അനിൽ , റ്റി . എന്നയാൾ 
3-5-2021 -ാം തീയതി മരണപ്പെട്ടതായും നിയമാനുസൃതമായ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ബിന്ദു , ജി . എ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കുടപ്പനക്കുന്ന് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


അന്വഷണം 


ബന്ധം 


1 


ഭാര്യ 


49 


ബിന്ദു , ജി . എ . , 
മരിയ നഗർ , 
കണ്ണംപിള്ളി വീട് , 
കുടപ്പനക്കുന്ന് പി . ഒ . , 


ബന്ധം 


1 


65 


2 


39 


2 


എബിൻ കെ . ബി . അനിൽ 


മകൻ 


19 


3 


ബിബിൻ കെ . ബി . അനിൽ 


18 


>> 


3 


38 


മേൽ പരാമർശിച്ചിട്ടുള്ള വരാണ് പരേ തന്റെ അനന്ത രാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ ജി2-14154 / 2021 . 


2021 ഏപ്രിൽ 29 . 


ശാന്തകുമാരി , സി . 

ഭാര്യ 
പ്രദീപ് , എസ് . , 

മകൻ 
റ്റി . സി . 5412772 
( പഴയത് ) റ്റി . സി . 50/1436 ( 2 ) 
ശാന്താലയം , 
തളിയൽ , കരമന പി . ഒ . 
പ്രതിഭ , എസ് . 

മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ ജി2-19351 2021 . 

2021 ജൂൺ 23 . 
തിരുവനന്തപുരം താലൂക്കിൽ ശാസ്തമംഗലം വില്ലേജിൽ 
വേട്ടമുക്ക് , കട്ടച്ചാൽ റോഡ് , ടി . സി . 39/1698 , നിരാല , KRWA - 8 
എന്ന മേൽവിലാസത്തിൽ സുമ എസ് . നായർ എന്നവർ 
18-5-2021 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക് , മറ്റാവശ്യങ്ങൾക്ക് 
വേണ്ടി ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ ഭർത്താവ് ഡോ . ബി . വി . ശ്രീകുമാർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ശാസ്തമംഗലം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷണം നട ത്തി യതിൽ പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


തിരുവനന്തപുരം താലൂക്കിൽ മേനംകുളം വില്ലേജിൽ 
ced - col , സെന്റ് ആൻഡൂസ് , സെന്റ് സേവ്യഴ്സ് കോളേജ് പി . ഒ . , 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഐസക് ലോപ്പസ് 
എന്നയാൾ 13-2-2021 -ാം തീയതി മരണപ്പെട്ടതായും നിയമാനുസൃ 
തമായ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ ഭാര്യ വിജില എസക്ക് സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ മേനംകുളം വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


74 


വിജില ഐസക് , 
സെന്റ് ആൻഡ്രസ് ചർച്ചിന് 
സമീപം , 
സൈഡ് - കോൾ 


ബം 


1 


49 


2 


2 


52 


3 


14 


3 


46 


>> 


ഡോ . ബി . വി . ശ്രീകുമാർ ഭർത്താവ് 
നിധി എസ് . നായർ 

മകൾ 

181/2 
നീതു എസ് . നായർ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കോളിൻസ് ഐസക് 

മകൻ 
സൈഡിക് ഐസക് 

മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz , No. 261202 1 / DTP ( CLR ) . 


73 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4800 


( 5 ) 


( 7 ) 


നമ്പർ ജി4-163242021 . 


2021 ഏപ്രിൽ 30 . 


നമ്പർ ജി4-19403 2021 . 


2021 ജൂൺ 23 . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ തിരു മല വില്ലേജിൽ 
റ്റി . സി . 19/825 ( 2 ) , രേഷ്മ ഭവൻ , മുടവൻമുകൾ , പൂജപ്പുര പി , ഒ . 
എന്ന മേൽവിലാസത്തിൽ ജോയ് , ആർ . എന്നയാൾ 1-1-2021 -ാം 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി 
ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പതേന്റെ ഭാര്യ ജയകുമാരി , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തിരു മല വില്ലേ ജാഫീ സർ മു ഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ തിരു മല വില്ലേജിൽ 
റ്റി . സി . 50 / 1321 , ആൽബിൻ കോട്ടേജ് , ആറാ മട പി . ഒ . , 
സൊസൈറ്റി റോഡ് എന്ന വിലാസത്തിൽ ജോസഫ് , ജെ . 
എന്നയാൾ 20-12-2020 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ ജോർജ് ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തിരു മല വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ജയകുമാരി , എസ് . 


ഭാര്യ 


41 


1 


ജോർജ് ജോസഫ് , ജെ . എസ് . 


മകൻ 


47 


2 


രേഷ്മ ജോയ് 


മകൾ 


25 


2 


ജെറിൻ രമേഷ് 


3 


ജിബിൻ ജോയ് 


മരണപ്പെട്ട മകൾ 

ജലജയുടെ 


മകൻ 


23 


29 


>> 


3 


ജെറിന രമേഷ് 


മകൾ 


21 


> > 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ ജി4-17030 2021 . 


2021 മേയ് 5 . 


( 8 ) 


നമ്പർ ജി3-16650 2021 . 


2021 മേയ് 24 , 


3-9-2001-00 


തിരു വ ന ന്ത പുരം താലൂക്കിൽ കല്ലിയൂർ വില്ലേജിൽ 
ശ്രീകുമാർ ഹൗസ് , കാക്കാ മൂല , കല്ലിയൂർ പി . ഒ . എന്ന 
മേൽ വിലാസത്തിൽ വി . ശകുന്തള എന്ന വർ 
തീയതി മരണപ്പെട്ടതായും 

വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ ഭർത്താവ് കരുണാകര പണിക്കർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കല്ലിയൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ ആറ്റിപ വില്ലേ ജിൽ 
സുരേന്ദ്രൻ , കെ . , കരുവിള വീട് , കോലത്തുകര , കുളത്തൂർ പി . ഒ . 
എന്നയാൾ 24-7-2004 -ാം തീയതി മരണപ്പെട്ട തായും ബാങ്ക് 
മറ്റാവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ 

മ കൾ 

ശോഭ , ആർ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ആറ്റിപ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


1 


ഭർത്താവ് 


ബന്ധം 


കരുണാകര പണിക്കർ 


74 


രാജേഷ് കുമാർ , കെ . എസ് . 


മകൻ 


2 


1 


46 


മകൻ 


ജയൻ , സി . 


49 


3 


ശ്രീകുമാർ , കെ . എസ് . 


2 


മകൾ 


ശോഭ , ആർ . 


44 


47 


2 


4 


പ്രദീപ് കുമാർ , കെ . എസ് . 


42 


3 


ഷാജി , സി . 


മകൻ 


48 


>> 


5 


ആശ രശ്മി , എസ് . 


മകൾ 


37 


4 


16 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഗീത , ആർ . സി . 

മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


74 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4801 


( 9 ) 


( 11 ) 


നമ്പർ ജി2-16616 2021 . 


2021 മേയ് 25 . 


നമ്പർ ജി6-1076412021 . 


2021 മേയ് 21 . 


തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന് വില്ലേജിൽ 
പണിക്കൻവിള വീട് , മുക്കോലയ്ക്കൽ പി . ഒ . , കുടപ്പനക്കുന്ന് 
ഔട്ട് ഗ്രാത്ത് , തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
സാബു , എസ് എന്നയാൾ 23-1-2021 -ാം തീയതി മരണപ്പെട്ടതായും 
നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പത്തേന്റെ ഭാര്യ ശ്രീലത , കെ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കുടപ്പനകുന്ന് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വഷണം നടത്തിയതിൽ പരേ തന്റെ നിയ മാ നു സത 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 
ജഗതി , റ്റി . സി . 16 | 1863 , രേവതിയിൽ കുമാ രിദേവി , ജെ . 
എന്നവർ 11-5-1992 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൾ കെ . മീനാകുമാരി സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ തൈക്കാട് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബം 


1 


സുരേഷ് നായർ 


മകൻ 


62 


1 


ശീലത , കെ . , 


ഭാര്യ 


42 


2 


കെ . മീനാകുമാരി 


മകൾ 


59 


റ്റി . സി . 2012330 , 
പണിക്കൻവിള വീട് , 
മുക്കോല പി . ഒ . 


2 


21 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


16 


> 


അഖിൽ , എസ് . എസ് . 

മകൻ 
അനന്ദു , എസ് . എസ് . 

മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽ ദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 10 ) 


( 12 ) 


നമ്പർ ജി2-29938 2020 . 


2021 ഏപ്രിൽ 29 . 


നമ്പർ ജി4-17568 2021 . 


2021 മേയ് 26 . 


ഒ . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മണക്കാട് വില്ലേജിൽ 
റ്റി . സി . 21/331 ( 1 ) , കുഞ്ഞു വീട് ലെയിൻ , കരമന പി . ഒ . , 
തിരു വ ന ന്ത പുരം എന്ന വിലാസത്തിൽ കെ . ഹരിഹരൻ 
എന്നയാൾ 13 - 10-2020 -ാം തീയതി മരണപ്പെട്ട തായും 
നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ജ്യോത്സന സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ മണക്കാട് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം ജില്ല യിൽ നെട്ടയം പി . 
ആശാമം റോഡ് , S. R. K. P. R. A. ( B - 31 / A ) , കാർത്തിക എന്ന 
വിലാസത്തിൽ പി . ഹരികുമാർ എന്നയാൾ 6-3-2021 -ാം തീയതി 
മരണപ്പെട്ടതായും ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ മകൻ ജഗദീഷ് കുമാർ , എച്ച് . എസ് . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ 
മുഖാന്തിരം 

നട ത്തി യതിൽ പരേ തന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണു ള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


അന്വഷണം 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ് 
നമ്പർ 


ബം 


1 


ജ്യോത്സന , വി . 


ഭാര്യ 


51 


പേര് 


ബന്ധം 


റ്റി . സി . 21,331 ( 1 ) , 
കുഞ്ഞുവീട് ലെയിൻ , 
കരമന , 

മണക്കാട് 


1 


ജഗദീഷ് കുമാർ , എച്ച് . എസ് . 


മകൻ 


43 


2 


ബി . ശാന്തി 


ഭാര്യ 


68 


2 


കാർത്തിക് കൃഷ്ണൻ , എച്ച് . 


മകൻ 


27 


3 


എച്ച് . എസ് . സന്ധ്യാലക്ഷ്മി 


മകൾ 


41 


3 


കീർത്തി കൃഷ്ണൻ , എച്ച് . 


മകൾ 


20 


4 


എച്ച് . എസ് . അനുജ 


34 


>> 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


75 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4802 


( 13 ) 


( 15 ) 


നമ്പർ ജി6-34609 2020 . 


നമ്പർ ജി4-1703282021 . 


2021 മേയ് 5 . 


2021 ഏപ്രിൽ 29 . 


തിരു വ ന ന്തപുരം താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 
എ . 6 2 , രാജീവ് നഗർ , വഴു ത ക്കാ ട് , തിരു വ ന ന്ത പു രം 
എന്ന വിലാസത്തിൽ സി . പി . ജോൺ എന്നയാൾ 17-11-2020 -ാം 
തീയ തി മരണപ്പെട്ട തായും വിവിധ ആവ ശ്യ ങ്ങൾക്കായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
പൊന്നമ്മ ജോൺ സമർപ്പിച്ച അപേക്ഷയിൻമേൽ തെക്കാട് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


തിരു വ ന ന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
റ്റി . സി . 5/2056 , കിഴക്കതിൽ വീട് , PNRA E 46 ശ്രീകൃഷ്ണ 
ലെയിൻ , കവ ടി യാർ പി . ഒ . എന്ന മേൽ വിലാസത്തിൽ 
എസ് . വിജയൻ എന്നയാൾ 9-8-2020 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്കു വേണ്ടി ഹാജരാക്കാൻ അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ബിന്ദു രജിനി , റ്റി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ പേരൂർക്കട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെപ്പറയുന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബന്ധം 


1 


പൊന്നമ്മ ജോൺ 


ഭാര്യ 


82 


1 


47 


2 


82 


2 


സിൽവി ജോൺ വിൻസൺ 


മകൾ 


55 


3 


23 


3 


നിർമ്മല ജോൺ 


52 


>> 


19 


4 


സോഫിയ ജോൺ 


47 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ബിന്ദു രഞ്ജിനി , റ്റി . 

ഭാര്യ 
ജഗദമ്മ , ജെ . 

മാതാവ് 
വിഷ്ണ , വി . 

മകൻ 
വിബിൻ , വി . 

മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
തിരുവനന്തപുരം . 

തഹശീൽദാർ , 


( 14 ) 


Nedumangad Taluk 


നമ്പർ ജി6-11506 2021 . 


2021 മേയ് 21 . 


അവ കാശ 


തിരുവനന്തപുരം താലൂക്കിൽ വെയിലൂർ വില്ലേജിൽ 
മുരുക്കുംപുഴ പി . ഒ . , ഇടവിളാകം , ശീമുരുകാ നിവാസിൽ 
എസ് . ശ്രീധരപണിക്കർ എന്നയാൾ 20-10-2020 -ാം തീയതി 
മരണപ്പെട്ട തായും വിവിധ ആവശ്യ ങ്ങ ൾക്ക് 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ പി . ശാരദ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വെയിലൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പ 

പരേതന്റെ 

അവകാശി 
കളായി താഴെപ്പറയുന്ന 5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 

( 1 ) 
നമ്പർ ബി5-4758 2021 . 

2021 ഏപ്രിൽ 19 . 
നടു മ ങ്ങാട് താ ലൂ ക്കിൽ കുറു പുഴ 

വില്ലേ ജിൽ 
താമ സിച്ചു വ ര വെ അന്തരിച്ചു പോയ അപ്പു കു ട്ടൻ , കെ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ 
ആ വ ശ്യ ങ്ങ ൾക്കും മറ്റെ ല്ലാ വിധ ആ വ ശ്യ ങ്ങ ൾക്കു മാ യി 

സർട്ടിഫിക്കറ്റിനായി നല്ലാം കോട്ടു കോണം 
ചരുവിള പുത്തൻ വീട്ടിൽ വത്സല ബോധിപ്പിച്ച അപേക്ഷ 
കുറുപുഴ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 22 - 9 - 2018 -ൽ 

മ ര ണ പ്പെട്ട തായും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറ യു ന്ന വർ മാത്ര മേ 
ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


അവ കാശ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


പി . ശാരദ 


ഭാര്യ 


81 


2 


എസ് . അജിത്ത് കുമാർ 


മകൻ 


61 


3 


എസ് . ഷീല 


മകൾ 


59 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


4 


ഷീബ രാജൻ 


56 


ബം 


>> 


1 


വതല 


62 


5 


ഷീജ സുനിൽ 


52 


>> 


2 


34 


3 


33 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 
പ്രതാപൻ , എ . 

മകൻ 
പ്രദീപ്കുമാർ , എ 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


76 


Salim Am 


Digitally signed by Salim A 
Date : 2021.08.10 14:41:35 
+ 05'30 ' 


